28 


പേര് 


വയസ് 


( 2 ) 


കമ് 
നമ്പർ 


പരേതനുമായുള്ള 

ബന്ധം 


നമ്പർ എ3-9546 / 2021 . 


2021 ആഗസ്റ്റ് 2 . 


1 


തങ്കമണിയമ്മ 


മാതാവ് 


65 


2 


ലീന , ജി . 


ഭാര്യ 


42 


3 


അശ്വിൻ സനിൽ 


മകൻ 


19 


4 


ആർദ്ര സനിൽ 


മകൾ 


15 


കാർത്തികപ്പള്ളി താലൂക്കിൽ വീയപുരം വില്ലേജിൽ 
പായിപ്പാട് മുറിയിൽ രോഹിണി നിലയം വീട്ടിൽ അമ്പിളി 
രവീന്ദ്രൻ , ടിയാളുടെ ഭർത്താവ് രവീന്ദ്രൻ , കെ . മരണപ്പെട്ടു 
പോയിയെന്നും വിവിധ ആവശ്യങ്ങൾക്കായി ഒരു അവകാശ 
സർട്ടി ഫിക്കറ്റ് നൽകണമെന്നും കാണിച്ച് ബോധിപ്പിച്ച 
അപേക്ഷയിൻമേൽ വീയ പുരം വില്ലേജാഫീ സർ മുഖേന 
അന്വേഷണവും അവകാശവിചാരണയും നടത്തിയതിൽ ടിയിൽ 
രവീന്ദ്രൻ , കെ . 27-2-2021 - ൽ മരണപ്പെട്ടുപോയിയെന്നും ഹിന്ദു 
പിൻ തുടർച്ചാവകാശ നിയമപ്രകാരം പരേതന് 
പറയുന്നവരാണ് അവകാശികളായിട്ടുള്ളതെന്നും അറിവായിട്ടുണ്ട് . 


താഴ 


മുകളിൽ പേര് ചേർത്തിട്ടുള്ളവരാണ് പരേതന്റെ 
അവകാശികൾ എന്നുള്ളതിന് അ വകാശ സർട്ടിഫിക്കറ്റ് 
നൽകുന്നതിന് ആർക്കെങ്കിലും എന്തെങ്കിലും ആക്ഷേപമുള 
പക്ഷം ഈ പരസ്യം കേരള ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി 30 
ദിവസത്തിനുള്ളിൽ രേഖാമൂലം കോന്നി തഹശീൽദാർ മുമ്പാകെ 
ഹാജരായി ബോധിപ്പിക്കേണ്ടതാണ് . കാലാവധി കഴിഞ്ഞാ 
തപാൽ മാർഗ്ഗമോ ഉള്ള ആക്ഷേപങ്ങൾ പരിഗണിക്കുന്നതല്ല . 
താലൂക്കാഫീസ് , 

( ഒപ്പ് ) 
കോന്നി . 

തഹശീൽദാർ . 


പേര് 


പരേതനുമായുള്ള 


വയസ് 


കമ 
നമ്പർ 


ബന്ധം 


1 


കുഞ്ഞമ്മ 


മാതാവ് 


80 


2 അമ്പിളി രവീന്ദ്രൻ 


ഭാര്യ 


45 


3 


അരുന്ധതി രവീന്ദ്രൻ 


മകൾ 


23 


ALAPPUZHA DISTRICT 


4 ആരോമൽ രവീന്ദ്രൻ 


മകൻ 


21 


Karthikappally Taluk 


പരസ്യം 


( 1 ) 


നമ്പർ എ3-7982 / 2021 . 

2021 ആഗസ്റ്റ് 2 . 
കാർത്തികപ്പള്ളി താലൂക്കിൽ പത്തിയൂർ വില്ലേജിൽ ടി 
പടിഞ്ഞാറ് മുറി യിൽ പൗർണ്ണമി വീട്ടിൽ ബെറ്റി , എം . 
ടിയാളുടെ പിതാവ് കായംകുളം വില്ലേജിൽ ചേരാവള്ളി 
മുറിയിൽ മംഗലശ്ശേരിൽ വീട്ടിൽ കെ . കെ . വാസുദേവൻ 
മരണപ്പെട്ടുപോയിയെന്നും പരേതന്റെ പെൻഷൻ കുടിശ്ശിക 

കൈപ്പറ്റുന്നതിനും മറ്റ് ആവശ്യങ്ങൾക്കുമായി ഒരു അവകാശ 
സർട്ടി ഫിക്കറ്റ് നൽകണമെന്നും കാണിച്ച് ബോധിപ്പിച്ച 
അപേക്ഷയിൻമേൽ പത്തിയൂർ വില്ലേജാഫീ സർ മുഖേന 
അന്വേഷണവും അവകാശവിചാരണയും നടത്തിയതിൽ ടിയിൽ 
കെ . കെ . വാസുദേവൻ 13-6-2019 - ൽ മരണപ്പെട്ടുപോയിയെന്നും 
ഹിന്ദു പിൻതുടർച്ചാവകാശ നിയമപ്രകാരം പരേതന് താഴെ 
പറയുന്നവരാണ് അവകാശികളായിട്ടുള്ളതെന്നും അറിവായിട്ടുണ്ട് . 


പരേതന്റെ പിതാവ് ജീവിച്ചിരിപ്പില്ല . 

ആകയാൽ ടിയിൽ പരേതനായ രവീന്ദ്രൻ , കെ . - യുടെ 
നിയമാനുസൃത അവകാശികൾ മേൽപ്പറഞ്ഞ നാല് പേർ 
മാത്രമാണെന്ന് കാണിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ 
ആർക്കെങ്കിലും എന്തെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് 
ഈ പരസ്യം കേരള ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി 30 ദിവസ 
ത്തിനകം കാർത്തികപ്പള്ളി തഹശീൽദാർ മുമ്പാകെ നേരിട്ട് 
ഹാജരായി രേഖാമൂലം ബോധിപ്പിക്കേണ്ടതാണ് . കാലാവധി 
കഴിഞ്ഞും തപാൽ മാർഗ്ഗവും ലഭി ക്കുന്ന ആക്ഷേ പ ങ്ങ ൾ 
പരിഗണിക്കുന്നതല്ല . 


( 3 ) 


നമ്പർ എ3-10566 / 2021 . 


2021 ആഗസ്റ്റ് 2 . 


അവ കാശ 


പേര് 


വയസ് 


കമ് 
നമ്പർ 


പരേതനുമായുള്ള 

ബന്ധം 


കാർത്തികപ്പള്ളി താലൂക്കിൽ വീയപുരം വില്ലേജിൽ ടി 
മുറിയിൽ ഒതളംപാട്ട് വീട്ടിൽ മായവിഷ്ണദാസ് ടിയാളുടെ 
ഭർത്താവ് വിഷ്ണദാസ് മരണപ്പെട്ടുപോയിയെന്നും വിവിധ 
ആവശ്യങ്ങൾക്കായി ഒരു 

സർട്ടി ഫിക്കറ്റ് 
നൽകണമെന്നും കാണിച്ച് ബോധിപ്പിച്ച അപേക്ഷയിൻമേൽ 
വീയപുരം വില്ലേജാഫീ സർ മുഖേന അന്വേ ഷ ണ വും 
അവകാശവിചാരണയും നടത്തിയതിൽ ടിയിൽ വിഷ്ണുദാസ് 
8-6-2016 - ൽ മരണപ്പെട്ടുപോയിയെന്നും ഹിന്ദു പിൻതുടർച്ചാവകാശ 
നിയമപ്രകാരം പരേതന് 

പറയുന്നവരാണ് 
അവകാശികളായിട്ടുള്ളതെന്നും അറിവായിട്ടുണ്ട് . 


1 


ബൈജു , കെ . വി . 


മകൻ 


55 


2 ബെറ്റി , എം . 


മകൾ 


53 


താഴ 


3 


ബിന്ദു , എം . 


50 


33 


പേര് 


പരേതനുമായുള്ള 


വയസ് 


കമ 
നമ്പർ 


ബന്ധം 


1 


ശാരദ 


മാതാവ് 


91 


പരേതന്റെ മാതാപിതാക്കളും ഭാര്യയും ജീവിച്ചിരിപ്പില്ല . 

ആകയാൽ ടിയിൽ പരേതനായ കെ . കെ . വാസുദേവന്റെ 
നിയമാനുസൃത അവകാശികൾ മേൽപ്പറഞ്ഞ മൂന്ന് പേർ 
മാത്രമാണെന്ന് കാണിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ 
ആർക്കെങ്കിലും എന്തെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് 
ഈ പരസ്യം കേരള ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തിനകം 
കാർത്തികപ്പള്ളി തഹശീൽദാർ മുമ്പാകെ നേരിട്ട് ഹാജരായി 
രേഖാമൂലം ബോധിപ്പിക്കേണ്ടതാണ് . കാലാവധി കഴിഞ്ഞും 
തപാൽമാർഗ്ഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ പരിഗണിക്കുന്നതല്ല . 


2 


മായ എസ് . ര മായ വിഷ്ണുദാസ് ഭാര്യ 


45 


3 വിഷ്ണുപ്രിയ , വി . 


മകൾ 


22 


20 


4 വിഷ്ണുപ്രസാദ് , വി . 

മകൻ 
പരേതന്റെ പിതാവ് ജീവിച്ചിരിപ്പില്ല . 


438 


29 


പേര് 


പരേതനുമായുള്ള 


വയസ് 


കമ് 
നമ്പർ 


ബന്ധം 


1 


സിന്ധു , കെ . ആർ . 


ഭാര്യ 


45 


ആകയാൽ ടിയിൽ പരേതനായ വിഷ്ണുദാസിന്റെ 
നിയമാനുസൃത അവകാശികൾ മേൽപ്പറഞ്ഞ നാല് പേർ 
മാത്രമാണെന്ന് കാണിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ 
ആർക്കെങ്കിലും എന്തെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് 
ഈ പരസ്യം കേരള ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി 30 ദിവസ 
ത്തിനകം കാർത്തികപ്പള്ളി തഹശീൽദാർ മുമ്പാകെ നേരിട്ട് 
ഹാജരായി രേഖാമൂലം ബോധിപ്പിക്കേണ്ടതാണ് . കാലാവധി 
കഴിഞ്ഞും തപാൽ മാർഗ്ഗവും ലഭി ക്കുന്ന ആക്ഷേ പ ങ്ങൾ 
പരിഗണിക്കുന്നതല്ല . 


2 


വൃന്ദ് വിജയൻ 


മകൾ 


23 


3 


വീണ , എസ് . 


19 


22 


പരേതന്റെ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പില്ല . 


( 4 ) 


നമ്പർ എ3-9451 / 2021 . 


2021 ആഗസ്റ്റ് 2 . 


കാർത്തികപ്പള്ളി താലൂക്കിൽ കൃഷ്ണപുരം വില്ലേജിൽ ടി 
മുറിയിൽ തോക്കശ്ശേരിൽ വീട്ടിൽ ശ്രീകല , ടിയാളുടെ ഭർത്താവ് 
ബാബു മരണപ്പെട്ടുപോയിയെന്നും വിവിധ ആവശ്യങ്ങൾക്കായി 
ഒരു അവകാശ സർട്ടിഫിക്കറ്റ് നൽകണമെന്നും കാണിച്ച് 
ബോധിപ്പിച്ച അപേക്ഷയിൻമേൽ കൃഷ്ണപുരം വില്ലേജാഫീസർ 
മുഖേന അന്വേഷണവും അവകാശവിചാരണയും നടത്തിയതിൽ 
ടിയിൽ ബാബു 8-11-2014 - ൽ മരണപ്പെട്ടുപോയിയെന്നും ഹിന്ദു 
പിൻ തുടർച്ചാവകാശ നിയമപ്രകാരം പരേതന് 
പറയുന്നവരാണ് അവകാശികളായിട്ടുള്ളതെന്നും അറിവായിട്ടുണ്ട് . 


ആകയാൽ ടിയിൽ പ ര ത നായ കെ . വിജയന്റെ 
നിയമാനുസൃത അവകാശികൾ മേൽപ്പറഞ്ഞ മൂന്ന് പേർ 
മാത്രമാണെന്ന് കാണിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ 
ആർക്കെങ്കിലും എന്തെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് 
ഈ പരസ്യം കേരള ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി 30 ദിവസ 
ത്തിനകം കാർത്തികപ്പള്ളി തഹശീൽദാർ മുമ്പാകെ നേരിട്ട് 
ഹാജരായി രേഖാമൂലം ബോധിപ്പിക്കേണ്ടതാണ് . കാലാവധി 
കഴിഞ്ഞും തപാൽ മാർഗ്ഗവും ലഭി ക്കുന്ന ആക്ഷേ പ ങ്ങ ൾ 
പരിഗണിക്കുന്നതല്ല . 


( 6 ) 


താഴ 


നമ്പർ എ3-10687 / 2021 . 


2021 ആഗസ്റ്റ് 2 . 


പേര് 


പരേതനുമായുള്ള 


വയസ് 


കമ് 
നമ്പർ 


ബന്ധം 


1 


ശ്രീകല 


ഭാര്യ 


55 


2 


ചിത്ര , എസ് . 


മകൾ 


36 


കാർത്തികപ്പള്ളി താലൂക്കിൽ കൃഷ്ണപുരം വില്ലേജിൽ 
പുള്ളിക്കണക്ക് മുറി യിൽ ചീരാമഠം വീട്ടിൽ സുവർണ്ണ 
ടിയാളുടെ ഭർത്താവ് സദാനന്ദൻ മരണപ്പെട്ടുപോയിയെന്നും 
വിവിധ ആവശ്യങ്ങൾക്കായി ഒരു അവകാശ സർട്ടിഫിക്കറ്റ് 
നൽകണമെന്നും കാണിച്ച് ബോധിപ്പിച്ച അപേക്ഷയിൻമേൽ 
കൃഷ്ണപുരം വില്ലേജാഫീസർ മുഖേന അന്വേ ഷ ണവും 
അവകാശവിചാരണയും നടത്തിയതിൽ ടിയിൽ സദാനന്ദൻ 
9-2-2021 - ൽ മരണപ്പെട്ടുപോയിയെന്നും ഹിന്ദു പിൻതുടർച്ചാ 
വകാശ നിയമപ്രകാരം പരേതന് താഴെ പറയുന്നവരാണ് 
അവകാശികളായിട്ടുള്ളതെന്നും അറിവായിട്ടുണ്ട് . 


3 


ശ്രീജിത്ത് , ബി . 


മകൻ 


33 


കമ 


പേര് 


പരേതനുമായുള്ള 


വയസ് 


പരേതന്റെ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പില്ല . 
ആകയാൽ 

ടിയിൽ പരതനായ ബാബു വിന്റെ 
നിയമാനുസൃത അവകാശികൾ മേൽപ്പറഞ്ഞ മൂന്ന് പേർ 
മാത്രമാണെന്ന് കാണിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ 
ആർക്കെങ്കിലും എന്തെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് 
ഈ പരസ്യം കേരള ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി 30 ദിവസ 
ത്തിനകം കാർത്തികപ്പള്ളി തഹശീൽദാർ മുമ്പാകെ നേരിട്ട് 
ഹാജരായി രേഖാമൂലം ബോധിപ്പിക്കേണ്ടതാണ് . കാലാവധി 
കഴിഞ്ഞും തപാൽ മാർഗ്ഗവും ലഭി ക്കുന്ന ആക്ഷേ പ ങ്ങൾ 
പരിഗണിക്കുന്നതല്ല . 


നമ്പർ 


ബന്ധം 


1 


സുവർണ്ണ 


ഭാര്യ 


64 


2 


രേഷ്മ സദാനന്ദൻ 


മകൾ 


38 


3 


രശ്മി സദാനന്ദൻ 


35 


3 3 


4 


രേഷ്ട സദാനന്ദൻ 


33 


33 


നമ്പർ എ3-10568 / 2021 . 


2021 ആഗസ്റ്റ് 2 . 


പരേതന്റെ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പില്ല . 


കാർത്തികപ്പള്ളി താലൂക്കിൽ കൃഷ്ണപുരം വില്ലേജിൽ 
കാപ്പിൽമേക്ക് മുറിയിൽ വൃന്ദാവനം ( പാലക്കാവിൽ ) വീട്ടിൽ 
സിന്ധു , കെ . ആർ . ടിയാളുടെ ഭർത്താവ് കെ . വിജയൻ 
മരണപ്പെട്ടുപോയിയെന്നും വിവിധ ആവശ്യങ്ങൾക്കായി ഒരു 
അവകാശ സർട്ടിഫിക്കറ്റ് നൽകണമെന്നും കാണിച്ച് ബോധിപ്പിച്ച് 
അപേക്ഷയിൻമേൽ കൃഷ്ണപുരം വില്ലേജാഫീസർ മുഖേന 
അന്വേഷണവും അവകാശവിചാരണയും നടത്തിയതിൽ ടിയിൽ 
കെ . വിജയൻ 5-5-2019 - ൽ മരണപ്പെട്ടുപോയിയെന്നും ഹിന്ദു 
പിൻ തുടർച്ചാവകാശ നിയമപ്രകാരം പരേതന് 
പറയുന്നവരാണ് അവകാശികളായിട്ടുള്ളതെന്നും അറിവായിട്ടുണ്ട് . 


ആകയാൽ ടിയിൽ പ ര ത നായ സദാനന്ദന്റെ 
നിയമാനുസൃത അവകാശികൾ മേൽപ്പറഞ്ഞ നാല് പേർ 
മാത്രമാണെന്ന് കാണിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ 
ആർക്കെങ്കിലും എന്തെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് 
ഈ പരസ്യം കേരള ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി 30 ദിവസ 
ത്തിനകം കാർത്തികപ്പള്ളി തഹശീൽദാർ മുമ്പാകെ നേരിട്ട് 
ഹാജരായി രേഖാമൂലം ബോധിപ്പിക്കേണ്ടതാണ് . കാലാവധി 
കഴിഞ്ഞും തപാൽ മാർഗ്ഗവും ലഭി ക്കുന്ന ആക്ഷേ പ ങ്ങ ൾ 
പരിഗണിക്കുന്നതല്ല . 


താഴ 


Gaz . No. 32 / 2021 / DTP ( CLR - Supplement ) . 


439 


30 


( 7 ) 


Father of the deceased is not alive . 


നമ്പർ എ3-10670 / 2021 . 


2021 ആഗസ്റ്റ് 2 . 


Objections if any against the issuance of the legal 
heirship certificate stating that above mentioned 3 
persons are the legal heirs of late Vinayakan Sivaraman 
has to file before the undersigned within 30 days from 
the date of publication of this notice in the Kerala 
Government Gazette . Objections sent by post or filed after 
the stipulated time will not be accepted . 


കാർത്തികപ്പള്ളി താലൂക്കിൽ കീരിക്കാട് വില്ലേജിൽ 
രാമപുരം മുറിയിൽ പണ്ടാരപ്പള്ളിൽ വീട്ടിൽ മിനി ജോൺ 
ടിയാളുടെ ഭർത്താവ് ജോൺ അലക് സാണ്ടർ ജോർജ്ജ് 
മരണപ്പെട്ടുപോയിയെന്നും എൽ.എ. ( എൻ.എച്ച് . ) ഓഫീസിൽ 
ഹാജരാക്കുന്നതിനും മറ്റ് ആവശ്യങ്ങൾക്കായി ഒരു അവകാശ 
സർട്ടിഫിക്കറ്റ് നൽകണമെന്നും കാണിച്ച് ബോധിപ്പിച്ച 
അപേക്ഷയിൻമേൽ കീരിക്കാട് വില്ലേജാഫീ സർ മുഖേന 
അന്വേഷണവും അവകാശവിചാരണയും നടത്തിയതിൽ ടിയിൽ 
ജോൺ അലക്സാണ്ടർ ജോർജ്ജ് 28-1-2014 - ൽ മരണപ്പെട്ടു 
പോയിയെന്നും ഇന്ത്യൻ പിൻതുടർച്ചാവകാശ നിയമപ്രകാരം 
പരേതന് താഴെപ്പറയുന്നവരാണ് അവകാശികളായിട്ടുള്ളതെന്നും 
അറിവായിട്ടുണ്ട് . 


Taluk Office , , 
Karthikappally . . 


( Sd . ) 
Tahsildar . 


Ambalappuzha Taluk 


പേര് 


പരേതനുമായുള്ള 


വയസ് 


പരസ്യം 


കമ 
നമ്പർ 


ബന്ധം 


( 1 ) 


1 


മിനി ജോൺ 


ഭാര്യ 


52 


നമ്പർ എ4-8540 / 2021 . 


2021 ജൂലൈ 14 . 


2 


ഡേവിസ് ജോൺ 


മകൻ 


25 


താ ലൂ ക്കിൽ 


പരേതന്റെ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പില്ല . 
ആകയാൽ ടിയിൽ പരേതനായ ജോൺ അലക്സാണ്ടർ 
ജോർജ്ജിന്റെ നിയമാനുസൃത അവകാശികൾ മേൽപ്പറഞ്ഞ രണ്ട് 
പേർ മാത്രമാണെന്ന് കാണിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകു 
ന്നതിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ആക്ഷേപമുള്ളപക്ഷം 
ആയത് ഈ പരസ്യം കേരള ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി 30 
ദിവസത്തിനകം കാർത്തികപ്പള്ളി തഹശീൽദാർ മുമ്പാകെ 
നേരിട്ട് ഹാജരായി രേഖാമൂലം ബോധിപ്പിക്കേണ്ടതാണ് . കാലാ 
വധി കഴിഞ്ഞും തപാൽമാർഗ്ഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ 
പരിഗണിക്കുന്നതല്ല . 


അമ്പലപ്പുഴ 

പുന്ന പ് വില്ലേജിൽ 
വാണിയംപറമ്പിൽ വീട്ടിൽ ബാലകൃഷ്ണൻ , ടിയാൻ ഭാര്യ 
ആനന്ദവല്ലി എന്നിവർ മരിച്ചുപോയെന്നും വിവിധ ആവശ്യ 
ത്തിന് അവകാശ സർട്ടി ഫിക്കറ്റ് ആ വ ശ്യ പ്പെട്ടുകൊണ്ട് 
പരേതരുടെ മകൻ അനിൽ , ബി . സമർപ്പിച്ച അപേക്ഷയിന്മേൽ 
ബന്ധപ്പെട്ട വില്ലേജാഫീസർ വഴി അന്വേഷണം നടത്തിയതിൽ 
ഇവർ യഥാക്രമം 21-9-2017 , 10 -12-2017 തീയതികളിൽ 
മരിച്ചുപോയെന്നും പരേതരുടെ അനന്തരവകാശികളായി താഴെ 
പറയുന്ന രണ്ട് പേരാണുള്ളതെന്നും അറിവായിരിക്കുന്നു . 


പേര് 


പരേതരുമായുള്ള 


വയസ് 


ക്രമ 
നമ്പർ 


ബന്ധം 


( 8 ) 


1 


ഷമ , വി . എ . 


മകൾ 


56 


No. A3-9450 / 2021 . 


2nd August 2021 . 

. 


2 


അനിൽ , ബി . 


മകൻ 


52 


Notice is hereby given to all whom it may concern 
that Syamala Vinayakan , Vinayaka Sadanam , South 
Kochumuri , Oclhira , Krishnapuram Village , Karthikappally 
Taluk of Alappuzha District in Kerala State has applied for 
a legal heirship certificate of her husband Vinayakan 
Sivaraman , who expired on 20-5-2021 in Abu Dhabi . The 
legal heirship certificate is required for various purposes . 
Enquiry conducted through the Village Officer , 
Krishnapuram reveals that the following are the legal 
heirs of late Vinayakan Sivaraman as per Hindu 
Succession Act . 

. 


മേൽ പറഞ്ഞിട്ടുള്ള വരാണ് പരേതരുടെ അനന്തരാവ 
കാശികളെന്നുള്ളതിന് അനന്തരാവകാശ സർട്ടിഫിക്കറ്റ് നൽകു 
ന്നതിന് ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ 
പരസ്യം കേരള ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തി 
നുള്ളിൽ രേഖാമൂലം അമ്പലപ്പുഴ തഹശീൽദാർ മുമ്പാകെ 
ഹാജരാകേണ്ടതാണ് . കാലാവധി കഴിഞ്ഞാ തപാൽമാർഗ്ഗമോ 
വരുന്ന ആക്ഷേപങ്ങൾ പരിഗണിക്കുന്നതല്ല . 


( 2 ) 


നമ്പർ എ4-8033 / 2021 . 


2021 ജൂലൈ 12 . 


SCHEDULE 


Age 


SI . 
No. 


Name of the 
legal heirs 


Relationship 
with the deceased 


1 


Savithri , V. K. 


അമ്പലപ്പുഴ താലൂക്കിൽ മുല്ലയ്ക്ക് ൽ വില്ലേജിൽ 
പയ്യം പള്ളിൽ വീട്ടിൽ ഗോപകുമാർ , കെ . ആർ . മരിച്ചു 
പോയെന്നും വിവിധ ആവശ്യത്തിന് അവകാശ സർട്ടിഫിക്കറ്റ് 
ആവശ്യപ്പെട്ടുകൊണ്ട് പരേതന്റെ ഭാര്യ രശ്മി സമർപ്പിച്ച അപേ 
ക്ഷയിന്മേൽ ബന്ധപ്പെട്ട വില്ലേജാഫീസർ വഴി അന്വേഷണം 
നടത്തിയതിൽ ടിയാൻ 25-1-2021 -ാം തീയതി മരിച്ചുപോയെന്നും 
പരേതന്റെ അനന്തരവകാശികളായി താഴെ പറയുന്ന അഞ്ച് 
പേരാണുള്ളതെന്നും അറിവായിരിക്കുന്നു . 


Mother 


82 


2 


Syamala Vinayakan 


Wife 


53 


3 


Sruthi Vinayak 


Daughter 


30 


Salim A 


440 


Digitally signed by Salim A 
Date : 2021.09.25 00:07:50 
+ 05'30 ' 


